Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL /TV ( N )/634/2012-14 


, 
കയ 


GOV 
. 


സർക് 


WMENT OF 


ക്കാർ 
S KERALA 


o 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd April 2013 
2013 ഏപ്രിൽ 23 


No. 1 17 


Vol . II ) 
വാല്യം 2 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


3rd Vaisakha 1935 
1935 വൈശാഖം 3 


PART III 
Commissionerate of Land Revenue 
MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

19 - 3 - 2013 - ലെ നടപടിക്രമം 
( ഹാജർ: ശ്രീ. കെ . ഗോപാലൻ) 


നമ്പർ ജെ -7204/ 09. 


2013 മാർച്ച് 19. 


അപേക്ഷയ്ക്കാസ്പദമായ പുന്നത്തിരുത്തി ദേശം റീ . സ . 
26 / 9 - ൽ പ്പെട്ട 20 സെന്റ് സി . കെ . ഭൂമി പൊന്നാനി 
സബ് രജിസ്ട്രാർ ഓഫീസിലെ 2644 /01 -ാം നമ്പർ ആധാര 
പകാരം അപേക്ഷകയായ ശ്രീമതി ഷൈജി എ . ഖാദർ 
എന്നവരുടെ കൈവശത്തിലാണെന്നും നി. കെ . ഭൂമിയോട് ചുറ്റും 
ചേർന്ന് സ്ഥിതിചെയ്യുന്ന റി . സ . 2 6 / 10 , 26 / 11 എന്നീ 
നമ്പരുകളിൽ ഉൾപ്പെട്ട ഭൂമികൾ പൊന്നാനി സബ് രജിസ്ട്രാർ 
ഓഫീസിലെ 3024 /2003, 3025/ 2003 എന്നീ പ്രമാണങ്ങൾ പ്രകാരം 
ഡോ . അബ്ദുൾ ഖാദർ നൈന ടിയാന്റെ ഭാര്യയായ ശ്രീമതി 
ഷെജി എ . ഖാദർ എന്നവരുടെ കൂട്ടായ കൈവശത്തിലാണെന്നും 
തഹശീൽദാരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. 


വിഷയം: - എം .എൽ. ആർ. ആക്ട്- പൊന്നാനി താലൂക്ക്, 

പൊന്നാനി നഗരം വില്ലേജ്, റീ . സ . 26 / 9- ൽ 
പ്പെട്ട 20 സെന്റ് നി. കെ . ഭൂമി- പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നത് - അനുമതി നൽകി 
ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


സൂചന : - 1. ശ്രീമതി. ഷെജി എ . ഖാദർ, പ്രശാന്ത്, തൃക്കാവ് 

എന്നവരുടെ അപേക്ഷ . 


2. പൊന്നാനി അഡീഷണൽ തഹശീൽദാരുടെ 

25- 11- 2009- ലെ 4677/ 03/ ജെ1-ാം നമ്പർ റിപ്പോർട്ട്. 


3. പൊന്നാനി തഹശീൽദാരുടെ 2 - 3 - 2013 - ലെ 

ജെ1-4677 / 13 -ാം നമ്പർ റിപ്പോർട്ട്. 


റവന്യൂ റിക്കാർഡുകൾ പ്രകാരം പുന്നത്തിരുത്തി ദേശം 
റി. സ . 26/ 9- ൽപ്പെട്ട ഭൂമി നി. കെ . കുളം ആണെന്നും, എന്നാൽ 
നിലവിൽ കര ഭൂമിയായി കാണപ്പെടുന്ന പ്രസ്തുത ഭൂമിയിൽ 
നജാത്ത് ഹോസ്പിറ്റൽ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന 
സ്വകാര്യ ആശുപ്രതിയുടെ കെട്ടിടങ്ങൾ സ്ഥിതിചെയ്യുന്നു 

ണ്ടെന്നും പ്രസ്തുത ഭൂമിക്ക് പൊന്നാനി ലാന്റ് ട്രിബ്യൂണലിൽ 
നിന്നും 4198 / 76 -ാം നമ്പരായി 1976 - ലെ ഒ . എ . 236 -ാം നമ്പർ 
അപേക്ഷ പ്രകാരം അന്നത്തെ കൈവശക്കാരിയായ നമ്പിയത്ത് 
രമാഭായി എന്ന വർക്ക് പതിച്ച് ക യ സർട്ടിഫിക്കറ്റ് 
ലഭിച്ചിട്ടുണ്ടെന്നും, ഇപകാരം പട്ടയം ലഭിച്ച ഭൂമി 

കൈമാറ്റങ്ങളിലൂടെ അപേക്ഷകയായ ഷെജി എ . ഖാദർ 
എന്നവർക്ക് ടിയാളുടെ മാതാവിൽ നിന്ന് ലഭിച്ചതാണെന്നും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


പൊന്നാനി താലൂക്ക്, പൊന്നാനി നഗരം വില്ലേജ്, 
പുന്നത്തിരുത്തി ദേശം റീ . സ . 26 / 9 - ൽ പ്പെട്ട 20 സെന്റ് ഭൂമി 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ട യ ഭൂ മി യായി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി സൂചന (1) പ്രകാരം 
അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി അപേക്ഷ യിൻ മേൽ 
പൊന്നാനി തഹശീൽദാർ സൂചന ( 2 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


അപേക്ഷാ ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയാക്കി മാറ്റുന്നതിന് ആക്ഷേപമില്ലായെന്ന് കാണിച്ച് സമീപ 
കൈവശക്കാരനായ ഡോ . അബ്ദുൾ ഖാദർ നൈന എന്നയാൾ 
സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ ഭൂമി സംബന്ധിച്ച് അവകാശം തെളിയിക്കുന്ന 
ആധാരങ്ങൾ, മറ്റുരേഖകൾ എന്നിവ സഹിതം ഹാജരാകുവാൻ 
അപേക്ഷകന് നോട്ടീസ് നൽകുകയും 7 -6 -2012 - ന് ടിയാൻ 
ഹാജരായി സ്റ്റേറ്റ്മെന്റ് നൽകുകയും ചെയ്തു . 

- തഹശീൽദാരുടെ റിപ്പോർട്ടും കക്ഷി ഹാജരാക്കിയ 
രേഖകളും പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി 
അപേക്ഷകൻ രേഖാമൂലം കൈവശം വച്ചു വരുന്നതായി 
ബോദ്ധ്യപ്പെട്ടു . കൂടാതെ സ്ഥലം നേരിൽ പരിശോധിച്ചു . 

സ്ഥലപരിശോധനയുടെയും പൊന്നാനി തഹശീൽദാരുടെ 
റിപ്പോർട്ടിന്റെയും അടി സ് ഥാ ന ത്തിൽ പൊന്നാനി 
താലൂക്ക്, പൊന്നാനി നഗരം വില്ലേജ്, റീ . സ . 26/ 9 - ൽപെട്ട 
20 സെന്റ് നി . കെ . ഭൂമി, എം .എൽ. ആർ. ആക്ട് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾക്ഷണിച്ചു 
കൊണ്ടുള്ള നോട്ടീസ് 24 - 7- 2012 - ലെ ( വാല്യം 57) 30 -ാം നമ്പർ 
കേരള ഗസറ്റിലും വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്ഓഫീസ്, 
കൃഷി ഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ സ്ഥലം 
എന്നിവിടങ്ങളിലും പരസ്യപ്പെടുത്തി. ആയതിനെ തുടർന്ന് 
ശ്രീ . പി . കെ . ബാലഭാസ്കരൻ, ദുർഗ്ഗാനിവാസ്, പുന്നത്തിരുത്തി, 
പൊന്നാനി എന്നവർ ആക്ഷേപം ബോധിപ്പിക്കുകയുണ്ടായി. 
പ്രസ്തുത ആക്ഷേപം പരിശോധിച്ച് അന്വേഷണ റിപ്പോർട്ട് 
സമർപ്പിക്കുന്നതിന് പൊന്നാനി തഹശീൽദാർക്ക് അയച്ചു 
കൊടുത്തതനുസരിച്ച് അന്വേഷണം നടത്തി മൂന്നാമത് സൂചന 
പകരം തഹശീൽദാർ റിപ്പോർട്ട്നൽകിയിട്ടുണ്ട്. ആക്ഷേപകനായ 
ശ്രീ . പി . കെ . ബാലഭാസ്ക്കരൻ എന്നയാൾക്ക് നോട്ടീസ് 
നൽകുകയും ടിയാന്റെ സാന്നിദ്ധ്യത്തിൽ സ്ഥലപരിശോധന 
നടത്തുകയും, എം .എൽ. ആർ. ആക്ട് പ്രകാരം രജിസ്റ്റർ 
ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചുവരുന്ന റി . സി 26 / 9 - ൽപെട്ട 
20 സെന്റ് ഭൂമി കാണിച്ചുകൊടുക്കുകയും ചെയ്തായി 
തഹശീൽദാരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. തുടർന്ന് ഊ 
വിഷയത്തിൽ ടിയാന് ആക്ഷേപമില്ലെന്ന് പ്രസ്താവിച്ച് ടിയാൻ 
തന്റെ ആക്ഷേപം പിൻ വലിച്ചതായി പസ്താവിക്കു ന്ന 

സ്റ്റേറ്റ് മെന്റ് സമർപ്പിക്കുകയും ആയതിൻ മേൽ ചാർജ്ജ് 
ഓഫീസർ അന്വേഷണം നടത്തി ടിയാന്റെ പ്രസ്താവന 
ശരിയാണെന്ന് ബോദ്ധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. 

മേൽ സാഹ ച ര്യ ത്തിൽ പൊന്നാനി താലൂക്ക്, 
പൊന്നാനി നഗരം വില്ലേജ്, റീ . സ . 26/ 9 - ൽപെട്ട 20 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷ ക യായ ഷെജി എ . ഖാദർ 
w / o ഡോ . അബ്ദുൾ ഖാദർ നെന, പശാന്ത് , തൃക്കാവ് 
എന്നവരുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം 
ര ജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 
-- പൊന്നാനി തഹശീൽദാർ, ടി ഭൂമി പട്ടയ ഭൂമിയാക്കി മാറ്റി 
റവന്യൂ റിക്കാർ ഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരുത്തുന്നതിനും അപേക്ഷകയിൽ നിന്നും കുടിശ്ശിക അടക്ക 
മുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള തുടർ നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


